Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

2021 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


കേരള 
സർക്കാർ 
GOVERNMENT 
OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


3 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


നമ്പർ 


2021 ആഗസ്റ്റ് 3 
3rd August 2021 
1196 കർക്കടകം 18 
18th Karkadakam 1196 

1943 ശാവണം 12 
12th Sravana 1943 


31 


Vol . X 


No. 


Thiruvananthapuram , , 

Tuesday 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


5964 


KERALA GAZETTE 


[ PART III 


Chalakkudy Taluk 


( 2 ) 


പരസ്യം 


നമ്പർ എ4-4815 2021 / TLKKKM . 


2021 ജൂൺ 29 . 


നമ്പർ സി2-4243 2021 , 


2021 മേയ് 6 . 


അവ കാശ 


അ ന്വഷണം 


ചാല കൂടി താലൂ ക്കിൽ കാടു കുറ്റി വില്ലേജിൽ 
സമ്പാളൂർ ദേശത്ത് ചെങ്ങിനിയാടൻ വീട്ടിൽ ജോസഫ് മകൻ 
ഷെറിൻ ജോസഫ് എന്ന യാൾ 28 -1 - 2021 -ാം തീയ തി 
മരണപ്പെട്ടുവെന്നും ടിയാന്റെ അവകാശികൾക്ക് അനന്ത രാ 
വകാശ സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട തിലേക്ക് ടിയാന്റെ ഭാര്യ 
മാജോ ജോർജ്ജ് സമർപ്പിച്ച അപേക്ഷയെക്കുറിച്ച് വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറ യു ന്ന വ ർ മാത മാണ് പരേ തന്റെ നിയ മാ നു സ ത 
അ വ കാ ശി കളെന്ന് കാണു ന്ന തി നാൽ അ വര മാതം 
അവകാശികളായി കാണിച്ചുകൊണ്ട് പരേതന്റെ 
സർട്ടിഫിക്കറ്റ് നൽകു ന്ന തിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉള്ള പക്ഷം 

പരസ്യം 

ഗസറ്റിൽ പരസ്യ 
പ്പെ ടു ത്തിയ തീയതി മുതൽ 30 ദിവ സ ത്തി നകം ഈ 
ഓഫീസിൽ ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ് . 
തപാൽ മാർഗ്ഗമോ നിശ്ചിത കാലാ വ ധി ക്കു ശേഷമാ 
സമർപ്പിക്കപ്പെടുന്ന അപേക്ഷകൾ പരിഗണിക്കുന്നതല്ല . 
ക്രമ പേര് പരേതനുമായുള്ള 

വയസ് 
നമ്പർ 

ബന്ധം 


തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്കിൽ കുന്നംകുളം 
വില്ലേജിൽ തെക്കേക്കര ഇട്ടേര മകൻ വർഗ്ഗീസ് , ടി . ഐ . 
എന്നയാൾ 26-2-2021 - ന് മരണപ്പെട്ടിട്ടുള്ളതാകുന്നു . ടിയാന്റെ 

സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് കാണിച്ച് 
പരേതന്റെ ഭാര്യ ലില്ലി വർഗ്ഗീസ് എന്നവർ ഈ ആഫീസിൽ 
ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷയിൻമേൽ 
ബന്ധ പ്പെട്ട് 

വില്ലേ ജാ ഫീ സർ മുഖേന 
നടത്തിയതിൽ പരേതന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ലാത്തതും 
അവകാശികളായി താഴെ പറയു ന്ന 2 പേരാണുള്ളതെന്ന് 
അറിവായിരിക്കുന്നു , അപകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആ ക്ഷേ പമുള്ള പക്ഷം 

ഈ പരസ്യം ഗസറ്റിൽ പസി ദ്ധ പ്പെ ടുത്തി 30 
ദിവസത്തിനകം രേഖാമൂലമായ തെളിവുകൾ സഹിതം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


അവകാശ 


ആ യത് 


ഈ 


പേര് 


വയസ് 


ക്രമ 
നമ്പർ 


മരണപ്പെട്ടയാളുമായുള്ള 

ബന്ധം 


1 


ഭാര്യ 


73 


ലില്ലി വർഗ്ഗീസ് 
ഷാജി , റ്റി . ഐ . 


1 


മാജോ ജോർജ്ജ് 


46 


2 


മകൻ 


ഭാര്യ 


51 


2 


മകൾ 


19 


ഐശ്വര്യ ഷെറിൻ 
അഭിഷായ് ജെ . ഷെറിൻ 


3 


മകൻ 


8 


താലൂക്കാഫീസ് , 
കുന്നംകുളം . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


താലൂക്കാഫീസ് , 
ചാലക്കുടി . 

Kunnamkulam Taluk 


( ഒപ്പ് ) 
തഹശീൽദാർ , 


PALAKKAD DISTRICT 


Palakkad Taluk 


പരസ്യം 


പരസ്യം 


( 1 ) 


നമ്പർ എ4-476112021 / TLKKKM . 

2021 ജൂൺ 29 . 
തൃശ്ശൂർ ജില്ലയിൽ കുന്നം കുളം താലൂക്കിൽ വേലൂർ 
വില്ലേജിൽ തേറാട്ടിൽ വീട്ടിൽ വാറുണ്ണി മകൻ കൊച്ചു മാത 
എന്നയാൾ 30-10-2020 - ന് മരണപ്പെട്ടിട്ടുള്ളതാകുന്നു . ടിയാന്റെ 
അവകാശ സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടെന്ന് കാണിച്ച് പരേതന്റെ 
ഭാര്യ ജെസ്സി എന്ന വർ ഈ ആഫീസിൽ ഒരു അപേക്ഷ 
ബോധിപ്പിച്ചിട്ടുള്ളതാകുന്നു . അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട 
വില്ലേ ജാ ഫീ സർ മുഖേന അ ന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ മാ താ പി താ ക്കൾ ജീവിച്ചി രി പ്പി ല്ലാ ത്തതും 
അവകാശികളായി താഴെ പറയു ന്ന 3 പേരാണുള്ളതെന്ന് 
അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെ ങ്കിലും ആക്ഷേ പ മുള്ളപക്ഷം 
ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധ പ്പെടുത്തി 30 
ദിവസത്തിനകം രേഖാമൂലമായ തെളിവുകൾ സഹിതം ഈ 
ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ട താണ് . കാലാവധി 
കഴിഞ്ഞാ തപാൽ മാർഗ്ഗമായോ കിട്ടുന്ന ആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ സി2-126612020 . 

2021 ജൂൺ 9 . 
പാല ക്കാട് താലൂക്ക് , മരു ത റോഡ് വില്ലേജ് , 67 , 
സങ്കീർത്തന , സൂര്യ ന ഗർ കോളനി , ചന്ദ ന ഗർ പി . ഒ . , 
പാലക്കാട് , പാലക്കാട് താമസിച്ചിരുന്ന പത്മാ വ തി , കെ . 
എന്നവർ 15-7-2020 -ാം തീയതി മരിച്ചുപോയെന്നും താഴെ 
പറയുന്നവരാണ് പരേതയുടെ അനന്തരാവകാശിയെന്നും കാണിച്ച് 
പരേത യുടെ മകൾ ഗായതി വിനോദ് പ്രസാദ് എന്നവർ 
ബാങ്കിൽ 

ഹാജ രാ ക്കു ന്ന ആവശ്യത്തിനായി സമർപ്പിച്ച 
ഹർജിയിൻമേൽ വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നട ത്തിയതിൽ 

പറ യു ന്ന വ രാ ണ് 

പര ത യു ടെ 
അനന്തരാവകാശിയെന്ന് അറിയുന്നു . 


താഴ 


പേര് 


വയസ് 


പരേതയുമായുള്ള 

ബന്ധം 


ഗായതി വിനോദ് പ്രസാദ് 


മകൾ 


50 


മ  ായ 


പേര് 


മരണപ്പെട്ടയാളുമായുള്ള 


വയസ് 


കമ 
നമ്പർ 


ബന്ധം 


മേൽക്കാണിച്ച പ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽ കു ന്ന തിന് ആർക്കെ ങ്കിലും നിയ മാ നു സ 
ആക്ഷേപമുള്ളപക്ഷം ആയത് അവർ ഈ പരസ്യം ഗസറ്റിൽ 
പര സ്യ പ്പെടു ത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലമായ തെളിവുകൾ സഹിതം താലൂക്ക് ആഫീസിൽ 
നേരിട്ട് ഹാജരാകേണ്ടതാണ് . താമസിച്ചോ തപാൽമാർഗ്ഗമോ 
വരു ന്ന അ പക്ഷകൾ യാതൊരു കാ ര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല . 


1 


58 


സ 


ജെസ്സി മാത 
ബിജു മാത 
ജാസ്മിൻ 


ഭാര്യ 
മകൻ 


2 


39 


3 


മകൾ 


36 


188 


3rd AUG . 2021 ] 


COMMISSIONERATE OF LAND REVENUE 


5965 


( 2 ) 
നമ്പർ സി2-750 2021 . 

2021 ജനുവരി 29 . 
പാലക്കാട് താലൂക്ക് , പാലക്കാട് -3 വില്ലേജ് , കേനാത്ത് 
പറമ്പ് , വി . ജി . നിവാസ് , നിയർ ഫയർ സ്റ്റേഷൻ , പാലക്കാട് 
താമസിച്ചിരുന്ന പൊന്നുകുട്ടി , വി . എന്നവർ 12-8-2013 -ാം തീയതി 
മരിച്ചുപോയെന്നും താഴെ പറയുന്ന വ രാണ് പരേതയുടെ 
അന ന്ത രാവകാശികളെന്നും കാണിച്ച് പരേത യുടെ മകൻ 
ബാല കൃ ഷ് ണ ൻ എന്നയാൾ മുൻ സി പ്പാ ലിറ്റി യിൽ 
ഹാജരാക്കുന്ന ആവശ്യത്തിനായി സമർപ്പിച്ച ഹർജിയിൻമേൽ 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ 
പറയുന്നവരാണ് പരേതയുടെ അനന്തരാവകാശികളെന്ന് അറിയു 
ന്നു . 


മേ ൽ പറ ഞ്ഞ വര ചേർത്ത് ഒരു അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത 
സമയത്തിനു ശേഷവും ത പാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( 2 ) 


നമ്പർ സി1-202146349100 . 


2021 ജൂലൈ 7 . 


പേര് 


പരേതയുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ആലത്തൂർ താലൂക്കിൽ കോട്ടായി- 1 വില്ലേജിൽ 
ചേന്ദം കാട് , കിടു കത്ത് വീട്ടിൽ കെ . രാ മൻ എന്നയാൾ 
19- 6 - 2013 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അനന്തരാവകാശിയെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ഭാര്യ തങ്ക 
മണി , കെ . സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതന്റെ അനന്തരാവകാശിയെന്ന് 
അറിവായിരിക്കുന്നു . 


ബന്ധം 


1 


ജി . സുന്ദരൻ 


മകൻ 


66 


2 


ജി . കനകം 


മകൾ 


60 


3 


ജി . ബാലകൃഷ്ണൻ 


മകൻ 


56 


പേര് 


പരേതനുമായുള്ള 


വയസ് 


4 


ജി . ഗോപാലൻ 


ഭർത്താവ് 


93 


ബം 


തങ്കമണി , കെ . 


ഭാര്യ 


65 


അനന്തരാവകാശ 


മേൽക്കാണിച്ച പ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
നൽ കു ന്ന തിന് ആർക്കെ ങ്കിലും നിയ മാ നൂ സ ത മായ 
ആക്ഷേപമുള്ളപക്ഷം ആയത് അവർ ഈ പരസ്യം ഗസറ്റിൽ 
പര സ്യ പ്പെടു ത്തിയ തീയതി മുതൽ 30 ദിവസത്തിനകം 
രേഖാമൂലമായ തെളിവുകൾ സഹിതം താലൂക്ക് ആഫീസിൽ 
നേരിട്ട് ഹാജരാകേണ്ടതാണ് . താമസിച്ചോ തപാൽമാർഗ്ഗമോ 
വ രു ന്ന അ പക്ഷകൾ 

യാ താ രു 

കാര ണ വ ശാലും 
പരിഗണിക്കുന്നതല്ല . 
താലൂക്കാഫീസ് , 

( ഒപ്പ് ) 
പാലക്കാട് . 

തഹശീൽദാർ . 


മേ ൽപ്പറ ഞ്ഞവരെ 

ചേർത്ത് ഒരു 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത 
സമയത്തിനു ശേഷവും തപാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ സി1-20214635 / 9 / 100 . 


2021 ജൂലൈ 7 . 


Alathoor Taluk 


പരസ്യം 


8-11-2019-00 


ആലത്തൂർ താലൂക്കിൽ കുത്ത നൂർ -1 വില്ലേജിൽ 
ചിമ്പുകാട് പി . ഒ . , ചല്ലിയോട് വീട്ടിൽ എം . ബദർ എന്നയാൾ 

തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അനന്തരാവകാശിയെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ഭാര്യ 
സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 

ബന്ധ പ്പെട്ട 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരാണ് പരേതന്റെ അനന്തരാവകാശിയെന്ന് 
അറിവായിരിക്കുന്നു . 


ജമീല 


( 1 ) 
നമ്പർ സി1-20211457119100 . 

2021 ജൂലൈ 7 . 
ആലത്തൂർ താലൂക്കിൽ മേലാർക്കോട് വില്ലേജിൽ 
ചിറ്റിലഞ്ചേരി പി . ഒ . , നൊണ്ണംകുളം വീട്ടിൽ , കണ്ടൻ , ആർ . 
എന്നയാൾ 24-8-2015 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി മകൻ 
സുനിൽ കുമാർ , ക . സമർപ്പിച്ച് അ അ ക്ഷ യിൻ മേൽ 
ബന്ധ പ്പെട്ട വില്ലേജാഫീ സർ മുഖാന്തിരം അന്വേഷണം 
നട ത്തി യ തിൽ 

പറ യു ന്നവരാണ് 

പരേതന്റെ 
അനന്തരാവകാശികളെന്ന് അറിവായിരിക്കുന്നു . 


കമ 


പേര് 


പരേതനുമായുള്ള 


വയസ് 


നമ്പർ 


ബന്ധം 


താ ഴ 


1 


ജമീല 


ഭാര്യ 


69 


2 


മകൾ 


49 


പേര് 


പരേതനുമായുള്ള 


വയസ് 


3 


താജ്നീസ , ബി . 
ഹഫീസ് ഇക്ബാൽ 
അബ്ദുൾ അസീസ് 


മകൻ 


ക്രമ 
നമ്പർ 


46 


ബന്ധം 


43 


>> 


1 


ലക്ഷ്മി 


ഭാര്യ 


67 


2 


മകൻ 


44 


3 


41 


> 


മേൽ പറ ഞ്ഞ വരെ ചേർത്ത് ഒരു അനന്ത രാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 
30 ദിവസത്തിനകം നേരിൽ ബോധിപ്പിക്കേണ്ടതാണ് . നിശ്ചിത 
സമയത്തിനു ശേഷവും ത പാൽ മാർഗ്ഗവും ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


സുനിൽകുമാർ , കെ . 
ശിവദാസൻ , കെ . 
രവി , കെ . 
ഭാഗ്യലക്ഷ്മി , കെ . 
അനിൽകുമാർ , കെ . 


4 


38 


>> 


5 


മകൾ 


35 


6 


മകൻ 


30 


189 


Salim A 


Digitally signed by Salim A 
Date : 2021.09.20 19:02:13 
+ 05'30 ' 


